Kerala Gazette No. 13 dated 30th March 2021 . 


PART III 


COMMISSIONERATE OF LAND REVENUE 


THIRUVANANTHAPURAM DISTRICT 

Neyyattinkara Taluk 


പരസ്യം 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും മൈനർ സന്താനം ഒന്നാം കക്ഷിയുടെ 
സംരക്ഷണ യിലാണെന്നും അറിയുന്നതിനാൽ പരേതയുടെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്നു കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ പ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും 
തപാൽ വഴിയും ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


നമ്പർ എ5-10682021 . 


2021 ജനുവരി 28 . 


( 3 ) 


നമ്പർ എ1-21048 2020 . 


2020 ഡിസംബർ 21 . 


നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ വില്ലേജിൽ ആറയൂർ 
പി . ഒ . , സി.വി.ആർ.പുരം , സൗഭാഗ്യയിൽ രാധാകൃഷ്ണൻ 
നായർ , സി . മരിച്ചുപോയതിനാൽ പരേതന്റെ പേരിൽ കേരള 
ബാങ്ക് ഉദിയൻകുളങ്ങര ശാഖയിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യ 
ങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്നു 
കാണിച്ച് ടി വീട്ടിൽ വിജയമ്മ , ബി , ബോധിപ്പിച്ച അപേക്ഷയി 
ന്മേൽ ചെങ്കൽ വില്ലേജാഫീസർ മുഖേന അവകാശവിചാരണ 
നടത്തിവന്ന റിക്കാർഡിൻ പ കാരം ടിയാൻ 1-10-2020 - ൽ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 

വയസ് 


നെയ്യാറ്റിൻകര താലൂക്കിൽ കോട്ടു കാൽ വില്ലേജിൽ 
ചൊവ്വര പി . ഒ . , ചൊവ്വര , പുത്തൻവിള വീട്ടിൽ ഗിരീഷൻ , ആർ . 
മരിച്ചു പോ യ തി നാൽ പരേ തന്റെ പേരിൽ ലഭിക്കാ നുള്ള 
സർക്കാർ ആനു കൂ ല്യ ങ്ങൾ വാങ്ങുന്ന തിനും മറ്റാവ ശ്യ 
ങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്നു 
കാണിച്ച് ടി വീട്ടിൽ പ്രസന്ന , ജി . ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ 
കോട്ടുകാൽ വില്ലേജാഫീസർ മുഖേന അവകാശവിചാരണ 
നടത്തിവന്ന റിക്കാർഡിൻപകാരം ടിയാൻ 16 -8-2019 -ൽ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 

വയസ് 


1 . 


64 


2 . 


26 


24 


1 . 


44 


പ്രസന്ന , ജി . 
2. വൈശാഖ് , ജി . 

വിശാഖ് , ജി . 


ഭാര്യ 
മകൻ 


വിജയമ്മ , ബി . 

ഭാര്യ 
ലക്ഷ്മി ആർ . നായർ 

മകൾ 
3 മിഥുൻ കൃഷ്ണൻ , ആർ . 

മകൻ 
ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനു കൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്നു കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ പ്പെടുത്തി 
ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും 
തപാൽ വഴിയും ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


17 


3 


15 


> 


30 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും മൈനർ സന്താനങ്ങൾ ഒന്നാം കക്ഷി 
യുടെ സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാൽ പരേതന്റെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്നു കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ പ്പെടുത്തി 
ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും 
തപാൽ വഴിയും ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


( 2 ) 


30 


നമ്പർ എ5-1085 2021 . 

2021 ജനുവരി 28 . 
നെയ്യാറ്റിൻകര താ ലൂ ക്കിൽ കാരോട് വില്ലേജിൽ 
ഉച്ചക്കട പി . ഒ . , കുളത്തൂർ , വലിയവിള , ബഥേൽ നിവാസിൽ 
ഗിരിജകുമാരി , കെ . മരിച്ചുപോയതിനാൽ പരേതയുടെ പേരിൽ 
കുടുംബശ്രീയിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്നു കാണിച്ച് ടി വീട്ടിൽ 
ബിനു വി . നാഥ് ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ കാരോട് 
വില്ലേജാഫീസർ മുഖേന അവകാശവിചാരണ നടത്തിവന്ന 
റിക്കാർഡിൻപ്രകാരം ടിയാൾ 11-11-2020 - ൽ മരിച്ചുപോയതായും 
പരേതയുടെ നിയമാനുസൃത അവകാശികളായി 

വയസ് 


( 4 ) 
നമ്പർ എ1-21157 / 2020 . 

2020 ഡിസംബർ 21 . 
നെയ്യാറ്റിൻകര താ ലൂ ക്കിൽ തിരു പുറം വില്ലേജിൽ 
തിരുപുറം പി . ഒ . , തിരുപുറം , പുന്നനിന്ന , അരുൺ നിവാസിൽ 
റോസിലി , ജി . മരിച്ചു പോയതിനാൽ പരേതയുടെ പേരിൽ 
ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്നു കാണിച്ച് ടി വീട്ടിൽ 
അരുൺ രാജ് , ജെ . ആർ . ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ 
തിരു പുറം വില്ലേജാഫീസർ മുഖേന അവകാശവിചാ രണ 
നടത്തിവന്ന റിക്കാർഡിൻ പ്രകാരം ടിയാൾ 10-2-2019 - ൽ മരിച്ചു 
പോയതായും പരേതയുടെ നിയമാനുസൃത അവകാശിയായി 


ഭർത്താവ് 


43 


1. ബിനു വി . നാഥ് 
2 , ബിന്ദുജ ജി . നാഥ് 


മകൾ 


18 


വയസ് 


3 


അഞ്ചുജ ജി . നാഥ് 


17 


മകൻ 


>> 


അരുൺരാജ് , ജെ . ആർ . 


35 


Gaz . No. 13 / 2021 / DTP ( CLR - Supplement ) . 


251 


2 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കളും 
ഭർത്താവ് ജയരാജ് , കെ . യും ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്ന 
തിനാൽ പരേതയുടെ പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്ന 
തിനുള്ള അവകാശി മേൽപ്പറഞ്ഞയാൾ മാത്രമാണെന്നു കാണിച്ച് 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേ 
പമുള്ളപക്ഷം അവർ ആ വിവരം പരസ്യം ഗസററിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . 
താമസിച്ചും തപാൽവഴിയും ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരി 
ക്കുന്നതല്ല . 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കളും 
ഭാര്യയും ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതന്റെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽ പറഞ്ഞവർ മാത്രമാണെന്നു കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസ റ റിൽ ( പസി ദ്ധ പ്പെ ടുത്തി 30 
ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും 
തപാൽ വഴിയും ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


( 5 ) 


നമ്പർ എ1-20896 2020 . 


2020 ഡിസംബർ 14 . 


നമ്പർ എ1-21423 2020 . 


2020 ഡിസംബർ 21 . 


നെയ്യാറ്റിൻകര താലൂക്കിൽ കോട്ടുകാൽ വില്ലേജിൽ 
ചൊവ്വര പി . ഒ . , ചൊവ്വര , അമ്പ ല ത്തും മൂ ല , ഇക്ബാൽ 
മൻസിലിൽ നാസറുദ്ദീൻ , എൻ . മരിച്ചുപോയതിനാൽ പരേതന്റെ 
പേരിൽ ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് ടി 
വീട്ടിൽ ജന്നത്ത് ബീവി ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ 
കോട്ടുകാൽ വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തിവന്ന റിക്കാർഡിൻപ്രകാരം ടിയാൻ 26-10-2019 - ൽ മരിച്ചു 
പോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 


നെയ്യാറ്റിൻകര താലൂക്കിൽ അതിയന്നൂർ വില്ലേജിൽ 
ബാലരാമപുരം പി.ഒ. , കൈതോട്ടുകോണം , പറമ്പു വിളാകം , 
രാജേഷ് ഭവൻ NMC 15 - ൽ രാജു , വി . മരിച്ചുപോയതിനാൽ 
പരേ തന്റെ പേരിൽ 10B യുടെ ആറാലും മൂട് ശാഖയിൽ 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് ലഭി ക്ക ണ മെന്ന് കാണിച്ച് ടി വീട്ടിൽ 
വത്സല , എസ് . ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ അതിയന്നൂർ 
വില്ലേജാഫീസർ മുഖേന അവകാശവിചാരണ നടത്തിവന്ന 
റിക്കാർഡിൻപ്രകാരം ടിയാൻ 5-3-2018 - ൽ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി 


വയസ് 


വയസ് 


1 . 


ജന്നത്ത് ബീവി 


ഭാര്യ 


66 


1 . 


വത്സല , എസ് . 


ഭാര്യ 


60 


2. മുഹമ്മദ് ജലാൽ , എൻ . 


മകൻ 


46 


2. രാജേഷ് , ആർ . 


മകൻ 


28 


3. റഫീക്ക് , എൻ . 


45 


>> 


3 . 


സന്ധ്യ , വി . 


മകൾ 


27 


4. അബ്ദുള്ള , എൻ . 


39 


> 


5. അസിം , എൻ . 


35 


>> 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ മേൽ 
പറഞ്ഞവർ മാത്രമാണെന്നു കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന 
തിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ ആ വിവരം 
പരസ്യം ഗസററിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും തപാൽ വഴിയും 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ മേൽ 
പറഞ്ഞവർ മാത്രമാണെന്നു കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കു 
ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം അവർ ആ 
വിവരം പരസ്യം ഗ സ റ റിൽ 

പസി ദ്ധ പ്പെ ടുത്തി 
ദിവസത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും 
തപാൽവഴിയും ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


30 


( 8 ) 


( 6 ) 


നമ്പർ എ1-20285 2020 . 


2020 ഡിസംബർ 14 . 


നമ്പർ എ1-214001 2020 . 


2020 ഡിസംബർ 21 . 


നെയ്യാറ്റിൻകര താലൂക്കിൽ കൊല്ല യിൽ വില്ലേജിൽ 
അമരവിള പി . ഒ . , നാരായണപുരം തെരുവ് , പുത്തൻ വീട്ടിൽ 
സി . രാജഗോപാലൻ മരിച്ചുപോയതിനാൽ പരേതന്റെ പേരിൽ 
ലഭിക്കാനുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും 
മറ്റാ വ ശ്യ ങ്ങ ൾക്കു മായി ഒരു അവ കാ ശ സർട്ടി ഫിക്കറ്റ് 
ലഭിക്ക ണമെന്ന് കാണിച്ച് ബാല രാമ പുരം , ഒറ്റത്തെ രു വ് , 
ശിവാലയത്തിൽ ആർ . ഗീത ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ 
കൊല്ലയിൽ , ബാലരാമപുരം വില്ലേജാഫീസർമാർ മുഖേന 
അവ കാശ വിചാ രണ നടത്തിവന്ന റിക്കാർ ഡിൻ പ കാരം 
ടിയാൻ 25-9-2020 - ൽ മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി 

വയസ് 


നെയ്യാറ്റിൻകര താ ലൂ ക്കിൽ പള്ളിച്ചൽ വില്ലേജിൽ 
വെടിവെച്ചാൻകോവിൽ പി . ഒ . , വഴുതൂർ , ബാലരാമപുരം 
ഭഗവതിനട , അനിതഭവനിൽ ശ്രീകുമാർ , വി . മരിച്ചുപോയതിനാൽ 
പരേതന്റെ പേരിൽ കെ.എസ്.എഫ്.ഇ. - യിൽ ഹാജരാക്കുന്നതിനും 
മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശസർട്ടിഫിക്കറ്റ് ലഭിക്കണ 
മെന്ന് കാണിച്ച് ടി വീട്ടിൽ അനിതകുമാരി , പി . ബോധിപ്പിച്ച 
അപേക്ഷ യി മേൽ പള്ളിച്ചൽ വില്ലേജാഫീ സർ മു ഖന 
അവ കാശ വിചാ രണ നടത്തിവന്ന റിക്കാർഡിൻ പ കാ രം 
ടിയാൻ 12-11-2019 - ൽ മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി 


വയസ് 


ഭാര്യ 


48 


മകൻ 


58 


1. അനിതകുമാരി , പി . 
2. ഹരിത , എ . എസ് . 
3. ഹരീഷ് , എ . എസ് . 


മകൾ 


1. ആർ . ചൊക്കലിംഗം 
2. ആർ . ഗീത 


25 


മകൾ 


52 


മകൻ 


21 


252 


3 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ മേൽ 
പറഞ്ഞവർ മാത്രമാണെന്നു കാണിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കു 
ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ ആ 
വിവരം പരസ്യം ഗസററിൽ പ്രസിദ്ധ പ്പെടുത്തി 30 ദിവ 
സത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും 
തപാൽ വഴിയും ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


The Parents of the deceased are no more . Objection if 
any , against the issuance of the legal heirship certificate 
to the above said persons has to be filed in person before 
the undersigned within 30 days from the date of 
publication of this notice in the Kerala Gazette . Belated 
application and those sent by post will not be considered . 
Taluk Office , 

( Sd . ) 
Neyyattinkara . 

Tahsildar . . 


( 9 ) 


നമ്പർ എ5-21069 / 2020 . 


2020 ഡിസംബർ 17 . 


Thiruvananthapuram Taluk 


പരസ്യം 


( 1 ) 


നെയ്യാറ്റിൻകര താ ലൂ ക്കിൽ ചെങ്കൽ വില്ലേജിൽ 
വട്ട വിള പി . ഒ . , കീഴ്ചക്കൊല്ല , മാത്തട്ട് വിള അഗസ്ത്യാർ 
മന്ദിരത്തിൽ രവീന്ദ്രൻ നായർ മരിച്ചുപോയതിനാൽ പരേതന്റെ 
പേരിൽ ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്നുകാണിച്ച് ടി വീട്ടിൽ 
മല്ലി കാ ദേവി ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ ചെങ്കൽ 
വില്ലേജാഫീസർ മുഖേന അവകാശവിചാരണ നടത്തിവന്ന 
റിക്കാർഡിൻപ്രകാരം ടിയാൻ 4-8-2020 - ൽ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി 


13-6-2020-00 


നമ്പർ ജി4-33264 2020 . 

2021 ജനുവരി 16 . 
തിരു വ ന ന്ത പുരം താ ലൂ ക്കിൽ നേമം വില്ലേജിൽ 
ലക്ഷ്മി വിലാസം , പോലീസ് ക്വാർട്ടേഴ്സ് , റോഡ് നേമം പി . ഒ . 
എന്ന മേൽവിലാസത്തിൽ എൻ . കേശവൻ നായർ എന്നയാൾ 
തീയതി മ രണ പ്പെ ട്ട തായും 

വിവിധ 
ആവശ്യങ്ങൾക്ക് വേണ്ടി ഹാരാക്കാൻ അവകാശസർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ഇന്ദിരാ ദേവി , പി . 
സമർ പ്പിച്ച അപേക്ഷയിന്മേൽ നേമം വില്ലേജാഫീ സർ 
മുഖാന്തിരം അന്വഷണം നടത്തിയതിൽ പരേ തന്റെ 
അവകാശികൾ താഴെപ്പറയുന്ന 3 പേരാണുള്ളതെന്നും അറിവായി 
രിക്കുന്നു . 


വയസ് 


1. മല്ലികാദേവി 


ഭാര്യ 


58 


2. പരശുരാമൻ 


മകൻ 


31 


3 . 


ഷീലാവതി 


മകൾ 


30 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 . 


66 


ഭാര്യ 
മകൾ 


2 


ഇന്ദിരാ ദേവി , പി . 
ഗംഗ ദേവി , ഐ . 
ഗോകുൽ കുമാർ , കെ . 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാൽ പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനു കൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്നു കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസററിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവ 
സത്തിനകം നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും 
തപാൽവഴിയും ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


34 


3 


മകൻ 


27 


അനന്തരാവകാശ 


( 10 ) 


മേൽ പരാമർശിച്ചിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന് 

സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ 

ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


No. A5-18726 / 2020 . 


15th December 2020 . 


Notice is hereby given to all to whom it may concern 
that K. Perumal Pillai residing at Siva Bhadra , Kollamkode 
Road , Parassala P. O. , Parassala Village , Neyyattinkara 
Taluk , Thiruvananthapuram District , Kerala State has 
applied for a legal heirship certificate to receive benefits 
from the State of Tamil Nadu and all other benefits due 
to his parents Kolappa Pillai and Thankam , U. , Lakshmi 
Sadanam , Evans High School Road , Near Gandhi Park , 
Parassala P. O. who died on 6-9-2017 and 21-6-2019 
respectively . Enquiry conducted through the Village 
Officer , Parassala reveals that the following persons are 
the legal heirs of the deceased . 


( 2 ) 
നമ്പർ ജി4-332612020 . 

2021 ജനുവരി 16 . 
തിരു വ ന ന്ത പുരം താലൂ 

ക്കിൽ നേമം വില്ലേജിൽ 
സുജി മൻസിൽ റ്റി.സി. 53 1217 പഴയകാരയ്ക്കാമണ്ഡപം 
നേമം പി . ഒ . എന്ന വിലാസത്തിൽ നസീമ , കെ . എന്നവർ 
6-7-2019 -ാം തീയതി മരണപ്പെട്ടതായും വിവിധ ആവശ്യങ്ങൾക്ക് 
വേണ്ടി ഹാജരാക്കാൻ അവകാശസർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതയുടെ മകൾ സുജി , എൻ . സമർപ്പിച്ച അപേക്ഷ 
യിന്മേൽ നേമം വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ പരേതയുടെ അവകാശികൾ താഴെപ്പറയുന്ന 5 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
ക്രമ പേര് പരേതയുമായുള്ള 

വയസ് 
നമ്പർ 


SCHEDULE 


Age 


SI . 
No. 


Name of the 
legal heirs 


Relationship with 

the deceased 


ബന്ധം 


1 


Son 


59 


1 


മകൾ 


33 


2 


57 


22 


2 


ഭർത്താവ് 


63 


K. Perumal Pillai 
K. Subramoniya Pillai 
C. Shanthi 
Nagamma , T. 


3 


Daughter 


56 


3 


സുജി , എൻ . 
എം . വഹാബ് 
വി . ദിലീപ് 
സജീവ് , വി . 
അജി , വി . 


മകൻ 


42 


4 


54 


99 


4 


39 


5 


Padma Anancha Perumal 


50 


22 


5 


36 


253 


